O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2746 


KERALA GAZETTE 


Part III 


Malappuram District 


Tirur Taluk 


NOTICE 


നമ്പർ : ജി 1 / 7051 / 21 


10-01-2022 


തിരൂർ താലൂക്കിൽ കാട്ടിപ്പരുത്തി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആയിശു ഗുരുക്കത്തിയാർ ചങ്ങമ്പള്ളി 
വീട് , കാട്ടിപ്പരുത്തി , പൈങ്കണ്ണൂർ പി.ഒ -679571 എന്നയാളുടെ അവകാശികൾക്ക് ദേശീയ പാത വികസനം - നഷ്ടപരിഹാര തുക 
ലഭ്യമാക്കുന്നതുമായ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാട്ടിപ്പരുത്തി വില്ലേജിൽ 
പരേതയുടെ മകൻ ഉസ്മാൻ ഗുരുക്കൾ , ചങ്ങമ്പള്ളി വീട് പൈങ്കണ്ണൂർ പി.ഒ -679571 , ബോധിപ്പിച്ച അപേക്ഷ കാട്ടിപ്പരുത്തി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 18-04-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാ പിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മുഹമ്മദ് അലി 


മകൻ 


68 


2 


മകൻ 


66 


3 


മകൻ 


65 


4 


| ഹസ്സൻ ഗുരുക്കൾ 
| മുഹമ്മദ് ഹുസൈൻ ഗുരുക്കൾ 
അബു യൂസഫ് ചങ്ങമ്പള്ളി 
ചങ്ങമ്പള്ളി അബ്ദുൾ റസാക്ക് 
ഉസ്മാൻ ഗുരുക്കൾ 


മകൻ 


62 


5 


മകൻ 


61 


6 


| മകൻ 


59 


7 


ഖദീജ 


മകൾ 


56 


8 


| ഉമ്മർ ചങ്ങമ്പള്ളി 


മകൻ 


54 


9 


അസ്യ 


മകൾ 


53 


10 


സുലൈഖ് 


മകൾ 


51 


11 


സീനത്ത് 


മകൾ 


48 


12 


മകൾ 


45 


13 


| പൗത്രി 


45 


14 


| പൗത്രി 


44 


15 


| ഹ 
| ഉമ്മുസൽമ ( മരണപ്പെട്ട മകൻറെ മകൾ 
ഷാജിത ചങ്ങമ്പള്ളി ( മരണപ്പെട്ട മകൻറെ മകൾ ) 
സുമയ്യ ( മരണപ്പെട്ട മകൻറെ മകൾ 
സൌദത്ത് ( മരണപ്പെട്ട മകൻറെ മകൾ 
ഷമീർ ഗുരുക്കൾ സി.എച്ച് . ( മരണപ്പെട്ട മകൻറെ മകൻ ) 
ഷഹീർ ബാബു ( മരണപ്പെട്ട മകൻറെ മകൻ ) 


| പൗത്രി 


41 


പ | | G 


16 


പൗത്രി 


39 


17 


പൗത്രൻ 


37 


18 


പൗത്രൻ 


27 


നമ്പർ : ജി 1 / 13037 / 21 


10-01-2022 


തിരൂർ താലൂക്കിൽ തിരൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെയ്താലി പാറയിൽ ഹൌസ് മാവുംകുന് 
ന് , തിരൂർ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2747 


Revenue Department 


18th January 2022 


സർട്ടിഫിക്കറ്റിനായി തിരൂർ വില്ലേജിൽ പരേതൻറെ മകൻ ഹമീദ് , പാറയിൽ ഹൌസ് മാവുംകുന്ന് , തിരൂർ പി.ഒ , ബോധിപ്പിച് 
ച അപേക്ഷ തിരൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-06-2006 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജിവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മുഹമ്മദ് കുട്ടി 


മകൻ 


65 


2 


ആമിനക്കുട്ടി 


മകൾ 


57 


3 


സുബൈദ് 


മകൾ 


56 


4 . 


ഹാജറ 


| മകൾ 


49 


5 


പാറയിൽ ബഷീർ 


| മകൻ 


54 


6 


ഹമീദ് 


മകൻ 


47 


നമ്പർ : ജി 1 / 13551 / 21 


10-01-2022 


തിരൂർ താലൂക്കിൽ തലക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സൈനുദ്ധീൻ എം.കെ മായികാനകത്ത 
കുന്നത്ത് പൂക്കൈത , തലക്കാട് , മാങ്ങാട്ടിരി -676105 എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തലക്കാട് വില്ലേജിൽ പരേതയുടെ ഭാര്യ സുലൈഖ , 
മായിങ്കാനകത്ത് കുന്നത്ത് പൂക്കൈത , തലക്കാട് , മാങ്ങാട്ടിരി -676105 , ബോധിപ്പിച്ച അപേക്ഷ തലക്കാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-03-2020 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുലെഖ 


ഭാര്യ 


53 


2 


| സൈഫുദ്ധീൻ 


മകൻ 


36 


3 


ശറഫുദ്ധീൻ 


| മകൻ 


32 


4 


| ബദറുദ്ധീൻ 


മകൻ 


27 


5 


സഹ് മിയ ഷെറിൻ എം.കെ 


മകൾ 


21 


നമ്പർ : ജി 1 / 13555 / 21 


10-01-2022 


തിരൂർ താലൂക്കിൽ കോട്ടക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പോക്കർ അടാട്ടിൽ ഹൌസ് 
ഗാന്ധിനഗർ , തോക്കാംപാറ , എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടക്കൽ വില്ലേജിൽ പരേതൻറെ മകൻ കമ്മു , അടാട്ടിൽ ഹൌസ് 
ഗാന്ധിനഗർ , തോക്കാംപാറ , കോട്ടക്കൽ , ബോധിപ്പിച്ച അപേക്ഷ കോട്ടക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-03-2011 -ൽ മരണപ്പെട്ടതായും 


അവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2748 


KERALA GAZETTE 


Part III 


പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


| പാത്തുക്കുട്ടി 


ഭാര്യ 


84 


2 


കമ്മു 


| മകൻ 


65 


3 


ഹസ്സൻ 


മകൻ 


61 


4 


ബീരാൻ 


| മകൻ 


56 


5 


| ഫാത്തിമ 


മകൾ 


52 


6 


| ആയിഷ 


| മകൾ 


48 


7 


ബഷീർ 


| മകൾ 


46 


നമ്പർ : ജി 1 / 13560 / 21 


10-01-2022 


അ 


തിരൂർ താലൂക്കിൽ തലക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അച്ചുതൻ s / o വേലായുധൻ കൊടക്കാട്ട് 
ഹൌസ് , കോട്ടത്തറ , ബി . പി.അങ്ങാടി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

തലക്കാട് വില്ലേജിൽ പരേതൻറെ മകൻ ഹരിദാസൻ , കൊടക്കാട്ട് ഹൌസ് 
ബി . പി.അങ്ങാടി , കോട്ടത്തറ , ബോധിപ്പിച്ച അപേക്ഷ തലക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-07-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹരിദാസൻ 


മകൻ 


45 


2 


സത്യൻ 


മകൻ 


44 


3 


| പ്രസീത 


മകൾ 


39 


നമ്പർ : ജി 1 / 13561 / 21 


10-01-2022 


തിരൂർ താലൂക്കിൽ താനാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രത്നാകരൻ s / o രാമൻ മറക 
കൽ ഹൌസ് പാണ്ടിയാട്ട് താനാളൂർ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് പൊതു ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി താനാളൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ രത്നപ്രഭ , w / o രത്നാകരൻ മറക്കൽ 
ഹൌസ് താനാളൂർ പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ താനാളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്ത 
ി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2749 


Revenue Department 


18th January 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രതപ്രഭ 


ഭാര്യ 


52 


2 


നീതു 


മകൾ 


30 


3 


ചിത്ര 


മകൾ 


30 


4 


മിന്നു 


| മകൾ 


23 


നമ്പർ : ജി 11356221 


10-01-2022 


അവകാശ 


തിരൂർ താലൂക്കിൽ താനാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോമസുന്ദരൻ s / o കുട്ടൻനായർ വല്ലത 
ത് പടിഞ്ഞാക്കര ഹൌസ് താനാളൂർ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് പൊതു ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി താനാളൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ സത്യഭാമ , w / o സോമസുന്ദരൻ വല്ലത്ത് 
പടിഞ്ഞാക്കര ഹൌസ് താനാളൂർ പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ താനാളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-07-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സത്യഭാമ 


ഭാര്യ 


53 


2 


| മകൻ 


30 


| ഉണ്ണികൃഷ്മൻ 
| വൈഷ്ണവ് 


3 


മകൻ 


25 


നമ്പർ : ജി 1 / 13563 / 21 


10-01-2022 


തിരൂർ താലൂക്കിൽ താനാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബിയ്യുമ്മ . ഒ.പി w / o മുഹമ്മദ്കുട്ടി കോരാത 
ത് ഹൌസ് , പകര താനാളൂർ പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് പൊതു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി താനാളൂർ വില്ലേജിൽ പരേതയുടെ മകൻ അബ്ദുൽ ഗഫൂർ , s / o മുഹമ്മദ്കുട്ടി 
കോരാത്ത് ഹൌസ് , പകര താനാളൂർ പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ താനാളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അബ്ദുൽ ഗഫൂർ 


മകൻ 


50 


2 


റസീന 


| മകൾ 


49 


3 


ഹാജറ 


മകൾ 


43 


4 


| മുസ്ലീൻ ഫാസിൽ 


മകൻ 


39 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2750 


KERALA GAZETTE 


Part III 


നമ്പർ : ജി 1 / 1356621 


10-01-2022 


തിരൂർ താലൂക്കിൽ താനാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുന്ദരൻ s / o കാരിക്കുട്ടി കൊണ്ടാ 
യിൽ ഹൌസ് കെ . പുരം . പി . ഒ എന്നയാളുടെ 

അവകാശികൾക്ക് 

പൊതു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി താനാളൂർ വില്ലേജിൽ പരേതൻറെ മകൻ ഷാജി , s / o സുന്ദരൻ കൊണ്ടോയിൽ 
ഹൌസ് കെ.പുരം.പി. ഒ , ബോധിപ്പിച്ച അപേക്ഷ താനാളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്ത 
ി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| കാർത്ത്യായനി 


ഭാര്യ 


67 


2 


ഷാജി 


മകൻ 


48 


3 


ഷീജ 


മകൾ 


46 


4 . 


സുജ 


മകൾ 


41 


5 


ഷീബ 


മകൾ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2751 


Revenue Department 


18th January 2022 


Malappuram District 


Tirur Taluk 


NOTICE 


നമ്പർ : ജി 1 / 167 / 2020 


12-01-2022 


അനന്തരാവകാശ 


തിരൂർ താലൂക്കിൽ താനാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുറഹിമാൻ കുന്നപ്പള്ളി ഹൌസ് 
താനാളൂർ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി താനാളൂർ വില്ലേജിൽ ഭാര്യ മൈമൂന , W / o അബ്ദുറഹിമാൻ കുന്നപ്പള്ളി ഹൌസ് താനാളൂർ പി . ഒ , 
ബോധിപ്പിച്ച അപേക്ഷ താനാളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-07-2018 -ൽ മരണപ്പെട്ടതായും നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മെമൂന് 


ഭാര്യ 


48 


2 


| മുഹമ്മദ് കബീർ 


മകൻ 


32 


3 


| മാരിയത്തുൽ കിബിത്തിയ 


മകൾ 


30 


4 


| ഹബീബ് റഹ്മാൻ 


മകൻ 


29 


5 


| സൈനുൽ ആബിദ് 


മകൻ 


26 


6 


മുഹമ്മദ് ഫായിസ് 


മകൻ 


25 


7 


ഫസലുറഹ്മാൻ 


| മകൻ 


20 


8 


ഇയ്യാത്തു 


മാതാവ് 


77 


നമ്പർ : ജി 1 / 177421 


12-01-2022 


വ 


തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കരുവാൻ പറമ്പിൽ കാസമി ഹാ 
ജി കരുവാൻ പറമ്പിൽ ഹൌസ് കുമരമംഗലം , തൃക്കണ്ടിയൂർ , തിരൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കണ്ടിയൂർ വില്ലേജിൽ പരേതൻറെ മകൻ കരുവാൻ 
പറമ്പിൽ യൂസഫ് , കരുവാൻ പറമ്പിൽ ഹൌസ് കുമരമംഗലം , തൃക്കണ്ടിയൂർ , ബോധിപ്പിച്ച അപേക്ഷ തൃക്കണ്ടിയൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08 
06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നഫീസ 


മകൾ 


65 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2752 


KERALA GAZETTE 


Part III 


2 


| കദിയാമു 


മകൾ 


60 


| 


3 


ആമിനു 


| മകൾ 


61 


4 


ഹംസ 


മകൻ 


61 


5 


| മുഹമ്മദ് 


മകൻ 


55 


6 


യൂസഫ് 


മകൻ 


52 


7 


റസിയ 


മകൾ 


46 


നമ്പർ : ജി 1 / 13548 ( A ) 121 


10-01-2022 


തിരൂർ താലൂക്കിൽ കാട്ടിപ്പരുത്തി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കമ്മുക്കുട്ടി പരപ്പിൽ വീട് വളാഞ്ച 
രി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കാട്ടിപ്പരുത്തി വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉമ്മാച്ചുട്ടി , പരപ്പിൽ വീട് വളാഞ്ചേരി , ബോധിപ്പിച്ച അപേക്ഷ കാട്ടിപ്പരുത്തി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 08-06-2011 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


76 


2 


മകൻ 


53 


3 


പൗത്രൻ 


35 


| ഉമ്മാച്ചുട്ടി 
മൊയ്തീൻകുട്ടി 
അഷ്റഫ് അലി പരപ്പിൽ ( മരണപ്പെട്ട മകൻറെ മകൻ 
| മുഹമ്മദ് ഷാഫി ( മരണപ്പെട്ട മകൻറെ മകൻ ) 
| റസിയ ( മരണപ്പെട്ട മകൻറെ മകൾ | 
| ഷറഫുദ്ദീൻ ( മരണപ്പെട്ട മകൻറെ മകൻ 


4 


| പൗത്രൻ 


33 


5 


പൗത്രി 


31 


6 


പൗത്രൻ 


29 


നമ്പർ : ജി 11362721 


13-01-2022 


തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സൽമാനുൽ ഫാരിസ് മണ്ണുപറമ്പില 
f ഹൗസ് , തൃപ്രങ്ങോട് പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ആക്സിഡന്റ് ക്ലയിം ടൈബ്യൂണലിൽ ഹാജരാക്കുന്ന ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃപ്രങ്ങോട് വില്ലേജിൽ പരേതൻറെ പിതാവ് ഷറഫുദ്ദീൻ , 
s / o മുഹമ്മദലി മണ്ണുപറമ്പിൽ , തൃപ്രങ്ങോട് പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ തൃപ്രങ്ങോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


C 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഷറഫുദ്ദീൻ 


| പിതാവ് 


43 


2 


പാത്തുമോൾ 


മാതാവ് 


42 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2753 


Revenue Department 


18th January 2022 


3 


ഫർസാന ഫർവി 


സഹോദരി 


18 


4 


| മുഹമ്മദ് റെമീഷ് 


സഹോദരൻ 


14 


നമ്പർ : ജി 1 / 143932019 


13-01-2022 


തിരൂർ താലൂക്കിൽ താനാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏന്തീൻ s / o കുഞ്ഞിമൊയ്തീൻ പു 
ലൂണി ഹൗസ് താനാളൂർ പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി താനാളൂർ വില്ലേജിൽ 

വില്ലേജിൽ പരേതൻറെ ഭാര്യ ബി , w / o ഏന്തീൻ പുല്ലൂണി ഹൗസ് 
താനാളൂർ , ബോധിപ്പിച്ച അപേക്ഷ താനാളൂർ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-02-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


58 


ബിയ്യ 
ഷിഹാബുദ്ധീൻ 


2 


| മകൻ 


39 


3 


ബഷീർ 


മകൻ 


36 


4 


| അബ്ദുറസാഖ് 


മകൻ 


34 


5 


ഷക്കീല 


മകൾ 


33 


6 


റസീന 


മകൾ 


31 


7 


| മുഹമ്മദ് റാഷിദ് 


മകൻ 


30 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:24:51 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


